Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


സരണം 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ജൂലൈ 13 

13th July 2021 
1196 മിഥുനം 29 
29th Mithunam 1196 
1943 ആഷാഢം 22 
22nd Ashadha 1943 


28 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


13th JULY 20211 


COMMISSIONERATE OF LAND REVENUE 


5095 


Neyyattinkara Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ1-15995 2021 . 


2021 ജൂലൈ 12 . 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂല്യ ങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടു ക്കു ന്ന തിന് ആർക്കെ ങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


നെയ്യാറ്റിൻകര താലൂക്കിൽ പള്ളിച്ചൽ വില്ലേ ജിൽ 
വെടിവെച്ചാൻകോവിൽ പി . ഒ . , മുതുവല്ലൂകോണം , യൂനിസിൽ 
അനുജി എ . ജോൺ മരിച്ചു പോയതിനാൽ പരേത യുടെ 
പേരി ൽ ലഭി ക്കാ നുള്ള സർവ്വീസ് ആനു കൂ ല്യ ങ്ങൾ 
വാങ്ങുന്ന തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ 
ജി . ഷാജി ബോധിപ്പിച്ച അപേ ക്ഷയിൻമേൽ പള്ളിച്ചൽ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർ ഡിൻ പ്രകാരം ടിയാൾ 21 - 6 -2 021 - ൽ മ രി ച്ചു 
പോയതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി 


( 3 ) 
നമ്പർ എ5-5181 / 2021 . 

2021 ഏപ്രിൽ 19 . 
നെയ്യാറ്റിൻകര താലൂ ക്കിൽ കാരോട് വില്ലേ ജിൽ 
പ്ലാമൂട്ടുക്കട പി . ഒ . , എറിച്ചല്ലൂർ , കൊല്ലമണ്ണത്തു വീട്ടിൽ 
വിനോദിനി , ഐ . വി . മരിച്ചു പോയതിനാൽ പരേത യുടെ 
പേരിൽ ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി 
വീട്ടിൽ ശിവൻ , എം . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ കാരോട് 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻ പ്രകാരം ടിയാൾ 11-8-2012 - ൽ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി 


വയസ് 


1 . 


ജി . ഷാജി 


ഭർത്താവ് 


47 


2 . 


റിയ എസ് . ജോർജ് 


മകൾ 


17 


3 . 


റിയൻ എസ് . ജോർജ് 


മകൻ 


10 


വയസ് 


ഒന്നാം 


1 . 


ശിവൻ , എം . 


ഭർത്താവ് 


42 


2 . 


മിഥുൻ മാധവ് , എസ് . വി . 


മകൻ 


14 


3 . 


അനശ്വര , എസ് . വി . 


മകൾ 


8 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവി ച്ചി രി പ്പുണ്ടന്നും മന് സന്താനങ്ങ ൾ 
കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാൽ 
പരേതയുടെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉ ള്ള പക്ഷം അ വർ 

ആ വിവരം പരസ്യം ഗസറ്റിൽ 
( പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . താമ സിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും മനർ സന്താനങ്ങൾ ഒന്നാം 
കക്ഷിയുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാൽ 
പരേതയുടെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടി ഫിക്കറ്റ് കൊടു ക്കു ന്ന തിന് 

ആർക്കെ ങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

അവർ 

ആ വിവരം പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽവഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എ8-4110 / 2021 . 


2021 മേയ് 24 . 


നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുങ്കടവിള വില്ലേജിൽ 
പെരുങ്കടവിള പി . ഒ . , അയിരൂർ , വിജയ നിവാസിൽ 
വി . വിജയധരൻ മരിച്ചു പോയതിനാൽ പരേതന്റെ പേരിൽ 
ഐ.റ്റി.ആർ. ഫയൽ ചെയ്യുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് ലഭിക്ക ണമെന്ന് കാണിച്ച് 
ടി വീട്ടിൽ പി . കെ . പൊന്നമ്മ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
പെരുങ്കടവിള വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡിൻപകാരം ടിയാൻ 31-10-2020 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


( 4 ) 
നമ്പർ എ1-14959 2021 . 

2021 ജൂൺ 25 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ കാഞ്ഞിരംകുളം വില്ലേജിൽ 
കാഞ്ഞിരംകുളം പി . ഒ . , കൂനൻ വിള , ജോളിനിലയത്തിൽ 
ജെ . ജോൺസൺ മരിച്ചു പോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭിക്കാനുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാ വ ശ്യ ങ്ങ ൾ ക്കു മാ യി ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ റോജിൻ , ജെ . എൽ . 
ബോധിപ്പിച്ച് അപേ ക്ഷയിൻ മേൽ 

കാഞ്ഞിരംകുളം 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻ പ് കാ രം ടിയാൻ 2- 5 - 2 021 -ൽ 

മ രി ച്ചു 
പോയതായും പരേതന്റെ നിയമാനുസൃത അവകാശിയായി 


വയസ് 


1 . 


പി . കെ . പൊന്നമ്മ 


79 


ഭാര്യ 
മകൻ 


2 . 


വിപിൻ വിജയൻ 


49 


3 . 


വീണ വിജയൻ 


മകൾ 


48 


4 . 


വിനീത വിജയൻ 


5 9 


47 


Gaz , No. 28 / 2021 / DTP ( CLP ) . 


19 


13th JULY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


5096 


വയസ് 


വയസ് 


റോജിൻ , ജെ . എൽ . 


മകൻ 


46 


1 . 


ഭാര്യ 


66 


2 . 


ശാന്തലീല , റ്റി . 
ബിജുകുമാർ , പി . 
ബിന്ദുകുമാരി , പി . 


മകൻ 


40 


3 . 


മകൾ 


36 


മാത്രമാണുള്ളതെന്നും പരേ തന്റെ മാതാ പിതാക്കളും 
ഭാര്യയും ജീവിച്ചിരിപ്പില്ലാ യെന്നും അറി യു ന്ന തി നാൽ 
പരേതന്റെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടി ഫിക്കറ്റ് 

കൊടു ക്കു ന്ന തിന് ആർക്കെ ങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം അവർ 

ആ വിവ രം പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആ നു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി ക ൾ 
മേൽപ്പറ ഞ്ഞ വർ മാത്ര മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തി നകം നേരിട്ട് ബോധിപ്പിക്കേ ണ്ട താ ണ് . താമ സിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
നെയ്യാറ്റിൻകര . 

തഹശീൽദാർ , 


തിരുത്തൽ പരസ്യം 


( 1 ) 


( 5 ) 
നമ്പർ എ1-14965 2021 . 

2021 ജൂൺ 25 . 
നെയ്യാറ്റിൻകര താലൂക്കിൽ കാഞ്ഞിരംകുളം വില്ലേജിൽ 
കാഞ്ഞിരംകുളം , പുല്ലുവിള പി . ഒ . , കരിച്ചൽ , ചിന്തനിവാസിൽ 
സുകുമാരി , വി . മരിച്ചു പോയതിനാൽ പരേതയുടെ പേരിൽ 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ 
മോഹനൻ , എസ് . ബോധിപ്പിച്ച അ അ ക്ഷയിൻ മേൽ 
കാഞ്ഞിരംകുളം വില്ലേജാഫീസർ മുഖന 
വിചാ രണ നട ത്തി വന്ന റിക്കാർഡിൻ ഉപകാരം ടിയാൾ 
15-5-2021 - ൽ മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി 

വയസ് 


നമ്പർ എ1-21423 2020 . 


2021 ജൂലൈ 2 , 


അവ കാശ 


2021 മാർച്ച് 30 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 
13 - ൽ ( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് 
റവന്യൂ സപ്ലിമെന്റ് വിഭാഗത്തിൽ പേജ് നമ്പർ 2 - ൽ ക്രമനമ്പർ 
( 5 ) ആയി പ്രസിദ്ധീകരിച്ച മേൽനമ്പർ പരസ്യത്തിൽ പരേതന്റെ 
മരണ തീയതി " 26-10 -2019 ' എന്നത് " 26-12 -2019 ' എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 


1 . 


ഭർത്താവ് 


65 


( 2 ) 


2 . 


മോഹനൻ , എസ് . 
ശീനാഥ് , എം . എസ് . 
ശ്രീരാഗ് , എം . എസ് . 


മകൻ 


33 


നമ്പർ എ1-12893 | 2020 . 


2021 ജൂലൈ 5 . 


3 . 


31 


അന ന്ത ര വ ക  ാ ശ 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതയുടെ 
പേരിൽ 

സർട്ടിഫിക്കറ്റ് മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉ ള്ള പക്ഷം 

ആ 

വിവരം പരസ്യം ഗസ്റ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . 
താമ സിച്ചും തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ 
സ്വീകരിക്കുന്നതല്ല . 


2021 മേയ് 18 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 
20 - ൽ ( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് 
റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 3753 - ൽ ക്രമനമ്പർ ( 8 ) 
ആയി പ്രസിദ്ധീകരിച്ച മേൽനമ്പർ പരസ്യത്തിൽ പരേതന്റെ 
ഭാര്യയുടെ പേര് " ശാന്തി , ബി . ' എന്നത് " ശാന്ത , ബി . ' എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
നെയ്യാറ്റിൻകര . 

തഹശീൽദാർ , 


അവർ 


Thiruvananthapuram Taluk 


പരസ്യം 


( 1 ) 


നമ്പർ ജി6-123522021 . 


2021 മേയ് 10 , 


ഒ . , 


അവ കാശ 


നമ്പർ എ5-15536 / 2021 . 

2021 ജൂലൈ 2 . 
നെയ്യാറ്റിൻകര താലൂ ക്കിൽ ചെങ്കൽ വില്ലേ ജിൽ 
വ്ളാത്താങ്കര പി . ഒ . , മാച്ചിയോട് , കാഞ്ഞിരക്കാട് , പടിപ്പുര 
പുത്തൻവീട്ടിൽ പൊന്നയ്യൻ നാടാർ , വി . മരിച്ചുപോയതിനാൽ 
പരേതന്റെ പേരിൽ സർവ്വീസ് സംബന്ധമായ ആവശ്യത്തിനു 
വേണ്ടിയും മറ്റാ വ ശ്യ ങ്ങ ൾക്കുമായി ഒരു 
സർട്ടിഫിക്കറ്റ് ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ 
ബിജുകുമാർ , പി . 
പി . ബോധിപ്പിച്ച് 

അ അ ക്ഷയിൻ മേൽ 
ചെങ്കൽ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാ രണ 
നടത്തിവന്ന റിക്കാർഡിൻ പ്രകാരം ടിയാൻ 12 -5 -2 021 - ൽ 
മ രി ച്ചു പോ യ തായും 

ന്റെ 

നിയ മാ നു സ ത 
അവകാശികളായി 


അവ കാശ 


തിരു വ ന ന്ത പുരം താലൂക്കിൽ തിരുവല്ലം വില്ലേജിൽ 
തിരുവല്ലം പി . 

പാച്ചല്ലൂർ തിരുവോണത്തിൽ 
എം . എം . അബൂബക്കർ എന്നയാൾ 22-8-2017 -ാം തീയതി മരണ 
പ്പെട്ട താ യും വിവിധ 

ആവ ശ്യ ങ്ങൾക്ക് 
സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
സുലൈഖാബീവി സമർപ്പിച്ച അപേക്ഷയിൻമേൽ തിരുവല്ലം 
വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേ ത ന്റെ അ വ കാ ശി കളായി 

പറ യുന്ന 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


താഴ 


7 


പ ര ത 


20 


Salim A 


Digitally signed by Salim A 
Date : 2021.08.25 15:33:42 
+ 05'30 ' 


